Regn . No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


| Reg . No . രജി. നമ്പർ 
- KL/ TV ( N )/12/12 -14 


GOVERN 


കേര 


കാർ . . 


രള സർ 
VMENT OF 


KERALA 


LF 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 
വാല്യം 1 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd October 2012 
2012 ഒക്ടോബർ 23 
1st Karthika 1934 
1934 കാർത്തികം 1 


No. | 


20 


നമ്പർ | 


PART III 
Fisheries Department 


പരസ്യം 


നമ്പർ ബി1- 2710 / 2009. 


2012 സെപ്റ്റംബർ 29. 


എറണാകുളം ജില്ല യിൽ കണ യ ന്നൂർ താലൂക്കിൽ 
മുളവുകാട് വില്ലേജിൽ പുറമ്പോക്ക് പുഴ സർവ്വേ 847 - ൽ 
മട്ടക്കൽപ്പാടിനും പുത്തൻപാടിനുമിടയിൽ പുതിയ ലൈൻ 
ഊന്നിപ്പാടിൽ ലൈസൻസ് നമ്പർ 613 - ൽ രജിസ്റ്റർ നമ്പർ 9 - ൽ 
രണ്ടാം തര ത്തിൽ ഒരു ഊന്നിവ ല മൽ സ്യവകു പ്പിൽ 
നിന്ന് മുള വു കാട് വില്ലേ ജിൽ വാ തു ക്ക പ്പ റ മ്പിൽ 

ശ്രീ . വി . കെ . കൃഷ്ണൻ പേർക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയി 
ട്ടുള്ളതാണ്. ശ്രീ . വി . കെ . കൃഷ്ണൻ 6 - 7 - 1981 - നും ഭാര്യ 

ശ്രീമതി കുഞ്ഞമ്മ 30 -1-2007 - നും മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. 
ടിയാളുടെ മക്കളായ കമല , ലളിത , ദേവ രാജൻ, ബീന, 
ഷാജിലാൽ എന്നിവർ കൂട്ടായി ടി ഊന്നിവല ലൈസൻസിയുടെ 
മകനും അ വ കാ ശി യു മായ വാതു ക്ക പ്പറമ്പിൽ 
ശീ . വി . കെ . ഷാജിലാൽ പേർക്ക് രജിസ്റ്റർ ചെയ് 
കൊടുക്കുന്നതിന് സമ്മതിച്ചിരിക്കുന്നു . 


പ്രസ്തുതഊന്നിവലയുടെ ജമ തന്റെ പേരിലേക്ക് മാറ്റി 
പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന തി നായി 
ബന്ധ പ്പെട്ട രേഖകൾ സഹിതം വാതു ക്ക പ്പ റ മ്പിൽ 
- ശ്രീ . വി. കെ . കൃഷ്ണൻ മകൻ ശ്രീ . വി . കെ . ഷാജിലാൽ 
ഈ ആഫീസിൽ അപേക്ഷ സമർപ്പിച്ചി രി ക്കു ന്നു . ഈ 
ഊന്നിവലയുടെ ജമ ശ്രീ . വി . കെ . ഷാജിലാൽ പേർക്ക് 
ചേർത്ത് പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ള 
പക്ഷം ആയത് രേഖാമൂലം ഈ പരസ്യം കേരള ഗസറ്റിൽ 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം ഈ 
ഓഫീസിൽ അറിയിക്കേണ്ടതാണ്. അപ്രകാരം പരാതികളൊന്നും 
ലഭിക്കാത്ത പക്ഷം ടി ഊന്നിവ ല യുടെ ജമ മുള വു കാട് 
വില്ലേജിൽ വാതുക്കപ്പറമ്പിൽ ശ്രീ . വി . കെ . കൃഷ്ണൻമകൻ 
ശ്രീ. വി . കെ . ഷാജിലാൽ പേർക്ക് പുതിയ രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം 
( മേഖല ), എറണാകുളം. 


- ( ഒപ്പ്) 

ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


